Regn . No. KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2017 


Reg . No . KL/TV ( N )/ 634/ 2015 -17 


GOVERN 


കേര 


രള സർക 
NMENT OF 


08 
F KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 ) 


തിരുവനന്തപുരം, 

-- ചൊവ്വ 


| 2017 മാർച്ച് 14 
14th March 2017 

1192 കുംഭം 30 
30th Kumbham 1192 


നമ്പർ 


Vol. VI 


No. 1 


Thiruvananthapuram , 

Tuesday 


1938 ഫാൽഗുനം 23 
23rd Phalguna 1938 


PART III 
Commissionerate of Land Revenue 


KOLLAM DISTRICT 

ലേല പരസ്യം 
നമ്പർ ഡി - 3272 / 2015. 

2017 ജനുവരി 20. 
- കൊട്ടാരക്കര താലൂക്കിൽ ഇളമാട് വില്ലേജിൽ ബ്ലോക്ക് 
നമ്പർ 27 - ൽ സർവ്വേ 17 / 10 - ൽപ്പെട്ട 05.60 ആർസ് സർക്കാർ 
തരിശിൽ നിന്നിരുന്ന തേക്ക് ടി വില്ലേജിൽ കൊടിവിള മേലതിൽ 
വീട്ടിൽ ശ്രീ . രാജേന്ദ്രൻപിള്ള അ ന ധികൃ തമായി മുറിച്ച് 
മാറ്റിയിട്ടുള്ള താ ണ് . ടി തേക്ക് തടി കഷണങ്ങൾ നാളത് 

കൊട്ടാ ര ക്കര താലൂക്കാഫീസ് കോമ്പൗണ്ടിൽ സൂക്ഷിച്ച് 
വരുന്നതാണ്. ടി തടി കഷ്ണങ്ങൾക്ക് " 10,115 ( പതിനായിരത്തി 
ഒരുനൂറ്റി പതിനഞ്ച് രൂപ ) വില നിശ്ചയിച്ച് അസി. ഫോറസ്റ്റ് 
കൺസർവേറ്റർ നൽകിയിട്ടുള്ളതാണ്. ടി തേക്ക് മരങ്ങൾ 
ലേലം ചെയ്യുന്നതിന് 8 - 11- 2016 - ന് ഡി / 3272/ 16 -ാം നമ്പരായി 
ലേലപരസ്യം അംഗീകരിച്ച് നൽകിയിട്ടുള്ളതാണ്. എന്നാൽ 
അന്നേദിവസം ലേലത്തിൽ പങ്കെടുക്കുന്നതിന് ആരും തന്നെ 
ഹാജരായിട്ടില്ലാത്തതാണ്. ടി സാഹചര്യത്തിൽ ടി തേക്ക് 
തടികൾ 2017 ഏപ്രിൽ 12 -ാം തീയതി 11 മണിക്ക് ( അവധി 
ദിവസമായാൽ തൊട്ടടുത്ത ദിവസം) താലൂക്കാഫീസിൽവെച്ച് 


പരസ്യമായി പുനർലേലം ചെയ്യുന്നതാണ്. ലേലത്തിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ - 500 നിരതദ്രവ്യം 

കെട്ടിവെച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതും ഏറ്റവും കൂടു 
തൽ തുകയ്ക്ക് ലേലം വിളിക്കുന്നയാളുടെ പേരിൽ ലേലം 
താൽക്കാലികമായി ഉറപ്പിക്കുകയും നിരതദ്രവ്യം കഴിച്ചുള്ള 
ലേ ത്തു കയും നിയ മാ നു സ ത നികു തിയും 
അപ്പോൾത്തന്നെ ഒടു ക്കേ ണ്ട തും ലേലം സ്ഥിരീകരി 
ച്ചു കൊണ്ട് 

ഉത്ത ര വ് 
ലഭിക്കുന്ന മുറയ്ക്ക് ലേലം കൊണ്ടയാൾ സ്വന്തം ചെല 
വിൽ തേക്ക് തടികൾ നീക്കം ചെയ്യേണ്ടതുമാണ്. സാധാ 
രണ സർക്കാർ ലേലങ്ങൾ സംബന്ധിച്ചുള്ള എല്ലാ നിബ 
ന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കുന്നതാണ്. 

ലേലത്തിന് ആധാരമായ തേക്ക് തടികൾ പ്രവർത്തി 
ദിവസങ്ങളിൽ പ്രവർത്തി സമയത്ത് താലൂക്കാഫീസ് 
കോമ്പൗണ്ടിൽ പരിശോധിക്കാവുന്നതാണ്. 
സബ് കളക്ടറുടെ കാര്യാലയം, 

( ഒപ്പ്) 
കൊല്ലം. 

സബ് കളക്ടർ. 


